| Reg . No . രജി. നമ്പർ 
KL /TV( N )/12/ 2009 - 2011 


Government of 

Kerala 
കേരള സർക്കാർ 

2009 


ROVERN 


VMENT OF 


.കാർ 
OF KER 


a 


is 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


Uം 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


12th May 2009 

2009 മേയ് 12 
22nd Vaisakha 1931 
1931 വൈശാഖം 22 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


No. TR / TSR/DBE. 2/ CIAL/ 1565. 

2009 മാർച്ച് 27. 
കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് നെടുമ്പാശ്ശേരി അന്തർദ്ദേശീയ വിമാനത്താവളത്തിനുവേണ്ടി110 കെ . വി. പ്രസരണ 
ശേഷിയുള്ള 2 കി . മീ . ലൈൻ നിർമ്മിക്കുന്നതിനു വേണ്ടി കേരള സംസ്ഥാനത്തിലെ എറണാകുളം ജില്ലയിൽ ആലുവ 
താലൂക്കിൽപ്പെട്ട നെടുമ്പാശ്ശേരി കാലടി വില്ലേജുകളുടെയും അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിൽപ്പെടുന്ന 
കരിയാട്, നായത്തോട്, എയർപോർട്ടിന്റെ സമീപ പ്രദേശങ്ങൾ എന്നീ മേഖലകളിൽക്കൂടി ഇലക്ട്രിസിറ്റി ബോർഡിലെ 
ഉദ്യോഗസ്ഥന്മാരും, ജിവനക്കാരും , അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള താല്ക്കാലിക ജീവനക്കാരും, തൊഴിലാളികളും ഇൻഡ്യൻ 
ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164, 165 വകുപ്പുപ്രകാരം സർവ്വേ നടത്തുന്നതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. 

- ( ഒപ്പ്) 
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, 

ഡെപ്യൂട്ടി 
ട്രാൻസ്മിഷൻ സർക്കിൾ, തൃശ്ശൂർ- 4. ചീഫ് എഞ്ചിനീയർ. 


